O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


560 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി.1-2021 / 6679 / 9 / 100 


2021 ഡിസംബർ 30 


ആലത്തൂർ താലൂക്കിൽ പുതുക്കോട് വില്ലേജിൽ മണപ്പാടം.പി.ഒ , ചന്തപ്പുര , രാജൻ നിവാസിൽ മുത്തുരാജൻ 
എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതന്റെ ഭാര്യ ഗംഗാദേവി.എ എന്നവർ 
സമർപ്പിച്ച അപേക്ഷ പ്രകാരം 09/11/2021 ലെ കേരള ഗസറ്റ് നമ്പർ 44 , വാല്യം 10 , നോട്ടിഫിക്കേഷൻ 
പാർട്ട് II , പേജ് നമ്പർ 11396 ൽ സി.1-6679 / 2021 നമ്പറായി പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ പരേതന്റെ 
വിലാസം ' മനപ്പാടം.പി.ഒ ' എന്നതിന് പകരം ' മണപ്പാടം . പി.ഒ ' എന്നും , പരേതന്റെ മരണ തീയതി 
'04 .10.2020 ' എന്നതിന് പകരം '04 .06.2020 ' എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


! 


-ഒപ്പ് 


താലൂക്ക് ഓഫീസ് 
ആലത്തൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


561 


Revenue Department 


04th January 2022 


തിരുത്തൽ പരസ്യം 


സി.1-202174321 / 9 / 100 


2021 ഡിസംബർ 23 


ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി -2 വില്ലേജിൽ പാടൂർ.പി.ഒ , പീച്ചാംകോട് , കെ.രാജേഷ് എന്നവരുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതന്റെ ഭാര്യ ഭാര്യ മായ.എം എന്നവർ സമർപ്പിച്ച അപേക്ഷ 
പ്രകാരം 20/07/2021 ലെ കേരള ഗസറ്റ് നമ്പർ 29 , വാല്യം 10 , നോട്ടിഫിക്കേഷൻ പാർട്ട് I , പേജ് നമ്പർ 
191 ൽ സി.1-20214321 / 9 / 100 നമ്പറായി പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ അപേക്ഷകയുടെ പേര് ' മായ.കെ ' 
എന്നതിന് പകരം ' മായ.എം ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 

-ഒപ്പ് 
താലൂക്ക് ഓഫീസ് 
ആലത്തൂർ 

തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


562 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി.1-2021 / 6681 / 9 / 100 


2021 ഡിസംബർ 29 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ -2 വില്ലേജിൽ കൂട്ടാല.പി.ഒ , കുനിശ്ശേരി , അരണക്കോട് , താജ് മൻസിലിൽ 
താഹ.എസ് എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതന്റെ ഭാര്യ റിസ്വാന.എൻ 
എന്നവർ സമർപ്പിച്ച അപേക്ഷ പ്രകാരം 16/11/2021 ലെ കേരള ഗസറ്റ് നമ്പർ 45 , വാല്യം 10 , 
നോട്ടിഫിക്കേഷൻ പാർട്ട് II , പേജ് നമ്പർ 12467,12468 എന്നിവയിൽ സി.1-2021 / 6681 / 9 / 100 നമ്പറായി 
പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ അവകാശികളുടെ പട്ടികയിൽ ക്രമനമ്പർ 3 ൽ രേഖപ്പെടുത്തിയ സിനാൻ 
ജെഫ്രി.ടി എന്ന കുട്ടിയുടെ പരേതനുമായുള്ള ബന്ധം ' മകൾ ' എന്നുള്ളത് ' മകൻ ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 

-ഒപ്പ് 
താലൂക്ക് ഓഫീസ് 
ആലത്തൂർ 

തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


563 


Revenue Department 


04th January 2022 


Palakkad District 


Alathur Taluk 


NOTICE 


നമ്പർ : സി.1-2021 / 8617 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ തേങ്കുറുശ്ശി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ബാസ്.എൻ , കൊക്കർണി 
ഹൌസ് , നൂലിടാംപാറ , മഞ്ഞളൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തേങ്കുറുശ്ശി രണ്ട് വില്ലേജിൽ പരേതൻറെ പിതാവ് നൂർമുഹമ്മദ്.എ , നൂലിടാംപാറ , 
മഞ്ഞളുർ.പി.ഒ , തേങ്കുറിശ്ശി , ബോധിപ്പിച്ച അപേക്ഷ തേങ്കുറുശ്ശി രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . . മെനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| നൂർമുഹമ്മദ്.എ 


പിതാവ് 


47 


2 


| ജമീല.എ 


മാതാവ് 


41 


3 


സബീന.എൻ 


സഹോദരി 


17 


നമ്പർ : സി.1-2019 / 8912 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഷറഫ്.എം , അങ്ങാടിപറമ്പിൽ വീട് 
, വെങ്ങാനൂർ.പി . ഒ , ആലത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് ലീഗൽ സർവ്വീസ് അതോറിറ്റി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഹസീനമോൾ , 
അങ്ങാടിപറമ്പിൽ വീട് , വെങ്ങനൂർ , ആലത്തൂർ , ബോധിപ്പിച്ച അപേക്ഷ ആലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹസീനമോൾ 


ഭാര്യ 


32 


2 


അർഷാദ് 


മകൻ 


12 


3 


അൻഷാദ് 


മകൻ 


9 


4 


ഐഷാമോൾ 


മകൾ 


7 


5 


| മുഹമ്മദ് 


പിതാവ് 


62 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


564 


KERALA GAZETTE 


Part III 


നമ്പർ : സി.1-2021 / 8913 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പരമേശ്വരൻ.എ , പാടത്ത് വീട് 
, അമ്പലപറമ്പ് , കുനിശ്ശേരി . പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരിമയൂർ രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ജയന്തി , പാടത്ത് വീട് , അമ്പലപറമ്പ് , 
കുനിശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ എരിമയൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജയന്തി 


ഭാര്യ 


50 


2 


അതുല്യ 


മകൾ 


30 


3 


അതുൽ 


മകൻ 


26 


നമ്പർ : സി.1-2021 / 8914 / 9 / 100 


27-12-2021 


അനന്തരാവകാശ 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാണിക്യം , ' മൈനാകം ' , പാക്കാട് 
മുടപ്പല്ലൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് സബ് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
സർട്ടിഫിക്കറ്റിനായി വണ്ടാഴി രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധ . കെ.എസ് , മൈനാകം ഹൌസ് , പാക്കാട് , മുടപ്പല്ലൂര് 
f , ബോധിപ്പിച്ച അപേക്ഷ വണ്ടാഴി രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


77 


രാധ.കെ.എസ് 
| ജയ് കിഷൻ.എം 


2 


മകൻ 


53 


3 


| ബോബി.എം 


മകൾ 


46 


നമ്പർ : സി.1-2019 / 8915 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിഷ്ണു , വിയ്യലി , തെക്കുംഞ്ചേരി 
, മുടപ്പല്ലൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് എൽ.ഐ.സി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വണ്ടാഴി രണ്ട് വില്ലേജിൽ പരേതൻറെ പിതാവ് നന്ദകുമാർ , വിയ്യലി , മുടപ്പല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ 

വണ്ടാഴി രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


565 


Revenue Department 


04th January 2022 


ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലത.എം.കെ 


മാതാവ് 


50 


നമ്പർ : സി.1-2021 / 9153 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലത.കെ , മുകുന്ദ നിവാസ് , 
വണ്ടാഴി . പി . ഒ എന്നയാളുടെ 

അവകാശികൾക്ക് സർവ്വീസ് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് ശിവൻ . കെ , നാഗരിപാടം , മുതലമട , ചിറ്റൂർ താലൂക്ക് എന്നവർ 
ബോധിപ്പിച്ച അപേക്ഷ വണ്ടാഴി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 24-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശിവൻ.കെ 


ഭർത്താവ് 


53 


2 


മകൾ 


12 


| പൂർണ്ണശ്രീ.എസ് 
ശ്രേയസ്സ് . എസ് 


3 


മകൾ 


10 


4 


ജാനകി 


മാതാവ് 


75 


നമ്പർ : സി.1-2019 / 9012 / 9 / 100 


27-12-2021 


ആലത്തൂർ താലൂക്കിൽ കുഴൽമന്ദം ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നടരാജൻ.വി , സൂരജ് വിഹാർ , 
ഏറാമംഗലം , നൊച്ചുള്ളി . പി . ഒ , കുഴൽമന്ദം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുഴൽമന്ദം ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുധ.കെ.പി , സൂരജ് വിഹാർ , 
ഏറാമംഗലം , നൊച്ചുള്ളി , കുഴൽമന്ദം , ബോധിപ്പിച്ച അപേക്ഷ കുഴൽമന്ദം ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുധ.കെ.പി 


ഭാര്യ 


55 


2 


സൂരജ്.എൻ 


മകൻ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


566 


KERALA GAZETTE 


Part III 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03:12:20 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


